വിഷു 


വിഷു കേരളീയരുടെ ഉത്സവമാണ്‌. മലയാളമാസം മേടം ഒന്നാം 
തീയതിയാണ്‌ വിഷു ആഘോഷിക്കുന്നത്‌. സൂര്യന്‍ മീനം രാശിയില്‍ 
നിന്ന്‌ മേടം രാശിയില്‍ പ്രവേശിക്കുന്നതിനെ വിഷു സംക്രാന്തി എന്ന്‌ 
പറയുന്നു. വിഷു, മലയാളിയുടെ പുതുവര്‍ഷത്തിന്‌ തുടക്കം 
കുറിക്കുന്ന സുദിനമാണ്‌. 


വര്‍ഷം മുഴുവന്‍ നന്മയും സ്നേഹവും സന്തോഷവും ഐശ്വര്യവും 
സമൃദ്ധിയും ദൈവാനുഗ്രഹവും നിലനില്‍ക്കാനായി, ഈ പുലരിയില്‍ 
മലയാളികള്‍ ആദ്യമായി ദര്‍ശിക്കുന്നത്‌ ഐശ്വര്യ സമ്പൂര്‍ണ്ണമായ 
വിഷുക്കണിയാണ്‌. 


വിഷുവിനെക്കുറിച്ച്‌ ഓര്‍ക്കുമ്പോള്‍ കണിക്കൊന്നയും കണിക്കൊന്ന 
കാണുമ്പോള്‍ വിഷുവും ഓര്‍ക്കാത്ത മലയാളികള്‍ വിരളമായിരിക്കും. 
അതിമനോഹരമായ ഈ പുഷ്ടം കണിക്കൊന്ന, കേരളത്തിന്റെ 
സംസ്ഥാനപുഷ്ടം, വിഷുക്കാലത്തിന്റെയും ഐശ്വര്യത്തിന്റെയും 
പ്രതീകമാണ്‌ 


വിഷുക്കണി 


ഉറക്കം ഉണര്‍ന്ന്‌ ആദ്യമായി കാണുന്നത്‌ എന്താണോ അതാണ്‌ കണി. 
പുതുവര്‍ഷത്തിന്റെ ആദ്യദിനം കണി വിശേഷമാകണമല്ലോ! 


കണിക്കൊന്നപ്പൂക്കള്‍, കണിവെള്ളരി, രണ്ടായി മുറിച്ച നാളികേരം, 
ഗ്രന്ഥം (സാധാരണയായി രാമായണം), അരി, പഴവര്‍ഗങ്ങള്‍, 
നാണയങ്ങള്‍, സ്വര്‍ണം, വെറ്റില, അടയ്ക്ക, വാല്‍ക്കണ്ണാടി, കസവ്‌ 
വസ്ത്രം, എന്നിവ ഭംഗിയായി ഉരുളിയില്‍ ഒരുക്കി വെയ്ക്കുന്നു. 
അതിനടുത്ത്‌ ശ്രീകൃഷ്ണ വിഗ്രഹം, വെള്ളം നിറച്ച കിണ്ടി എന്നിവയും 
ഉണ്ടാവണം. വിളക്ക്‌ കൊളുത്തി ചന്ദനത്തിരിയും കത്തിച്ചാല്‍ 
വിഷുക്കണി ഒരുക്കം പൂര്‍ത്തിയായി. അടുത്ത ദിവസം പുലരുന്നതു 
വരെ കെടാതിരിയ്ക്കാന്‍, വിളക്കില്‍ ആവശ്യത്തിന്‌ എണ്ണയും 


തിരിയും ഉണ്ടെന്ന്‌ ഉറപ്പ്‌ വരുത്തിയാല്‍, അടുത്ത ദിവസം ആദ്യം 
ഉണരുന്നവര്‍ക്ക്‌ കൊളുത്തിയ വിളക്കോടെ കണികാണാം. 


വിഷുത്തലേന്ന്‌ രാത്രി വിഷുക്കണി ഒരുക്കി വെയ്ക്കുന്നു. 


കണികാണല്‍ 


വിഷു ദിനത്തിലെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഒരു ഘടകമാണ്‌ 
കണികാണല്‍. ഓര്‍ക്കുക, വിഷുപ്പുലരി പുതുവര്‍ഷപ്പുലരികൂടിയാണ്‌. 


വീട്ടിലെ മുതിര്‍ന്ന അംഗം ആദ്യം ഉണര്‍ന്ന്‌ കണി കണ്ടതിന്‌ ശേഷം 
ഓരോരുത്തരെയായി കണി കാണാന്‍ ഉണര്‍ത്തുന്നു. കണ്ണടച്ച്‌ പിടിച്ച്‌, 
വിഷുക്കണിയുടെ മുന്നിലേക്ക്‌ ഓരോരുത്തരെയായി കൊണ്ട്‌ വന്ന്‌ 
ഇരുത്തുന്നു. വിഷുക്കണിയുടെ മുന്നില്‍ ഇരുന്നതിന്‌ ശേഷം മാത്രമേ 
കണ്‌ തുറക്കാവൂ. 


മനോഹരമായ വിഷുക്കണിയോടൊപ്പം സ്വന്തം പ്രതിബിംബവും 
വാല്‍ക്കണ്ണാടിയില്‍ തെളിഞ്ഞു കാണാം. വിഷുക്കണി വളരെ 
സുന്ദരവും സന്തോഷപ്രദവുമായ ഒരു അനുഭൂതിയാണ്‌. 


വീട്ടിലെ അംഗങ്ങളെല്ലാം കണി കണ്ട്‌ കഴിഞ്ഞാല്‍ 
വളര്‍ത്തുമൃഗങ്ങളെ കണി കാണിക്കുന്നു ഇതിനായി, കണി ഒരുക്കിയ 


ഉരുളിയും കൊളുത്തിയ വിളക്കും എടുത്ത്‌, വളര്‍ത്തുമൃഗങ്ങളുടെ 
മുന്നില്‍ കൊണ്ടു പോയി കാണിക്കുന്നു. 


വിഷുക്കൈനീട്ടം 


കണി കണ്ട്‌ കഴിഞ്ഞാല്‍ പിന്നെ കൈനീട്ടത്തിനുള്ള സമയമായി. 
കുടുംബത്തിലെ മുതിര്‍ന്ന അംഗങ്ങള്‍ തന്റെ ഇഉളയവര്‍ക്ക്‌ 
ആശീര്‍വാദത്തിന്റെ രൂപത്തില്‍ പണമോ സ്വര്‍ണനാണയമോ 
നല്‍കുന്ന സമ്പ്രദായമാണ്‌ വിഷുക്കൈനീട്ടം. 


ഏറ്റവും മുതിര്‍ന്ന അംഗം ആദ്യം എല്ലാവര്‍ക്കും കൈനീട്ടം നല്‍കുന്നു. 
അതിന്‌ ശേഷം മറ്റുള്ളവര്‍ക്ക്‌ യഥാശക്തി കൈനീട്ടം കൊടുക്കുകയോ 
സ്വീകരിക്കുകയോ ചെയുന്നു. 


പടക്കം 


ഉത്തരേന്ത്യയില്‍ ദീപാവലിക്കാണ്‌ പടക്കം പൊട്ടിക്കുന്ന പതിവ്‌ 
എങ്കില്‍, കേരളീയര്‍ വിഷുവിനാണ്‌ പടക്കം പൊട്ടിക്കാറുള്ളത്‌. 
വിഷുക്കണി കണ്ട്‌, കൈനീട്ടവും കിട്ടിക്കഴിഞ്ഞാല്‍, പടക്കം 
പൊട്ടിക്കാനുള്ള നേരമായി. 


കാഴ്ചയ്ക്ക്‌ കതുകവും ഭംഗിയും ഉള്ളതും 
ശബ്ദകോലാഹലങ്ങളില്ലാത്തതുമായ പൂത്തിരി,കമ്പിത്തിരി, ചക്രം, 
എന്നിവ കുട്ടികള്‍ക്ക്‌ പ്രിയങ്കരമാണെങ്കില്‍ ശബ്ദവും നിറപ്പകിട്ടും, പല 
വിധത്തിലും തരത്തിലും ഉള്ളതുമായ പടക്കങ്ങള്‍ 
മുതിര്‍ന്നവരുടെയും കുട്ടികളുടെയും ആവേശമാണ്‌. 


വിഷു വിഭവങ്ങള്‍ 


വിഭവസമൃദ്ധമായ സദ്യ കേരളീയരുടെ ഉത്സവാഘോഷങ്ങളുടെ 
പ്രത്യേകതയാണ്‌. 


സാമ്പാര്‍, അവിയല്‍, എരിശ്ശേരി, കാളന്‍, ഓലന്‍, പച്ചടി, ഇഞ്ചിപ്പുളി, 
പപ്പടം, തോരന്‍, തുടങ്ങിയ രുചികരമായ കറികളും, വിവിധ തരം 
പായസവും അടങ്ങുന്ന ഉച്ചയുണ് കേരളീയ ആഘോഷത്തിന്റെ 
തനിമയാണ്‌. ഇതിന്‌ പുറമെ വിഷുക്കഞ്ഞി, വിഷുക്കട്ട എന്നീ 
വിഭവങ്ങള്‍ പ്രത്യേകിച്ച്‌ വിഷുവുമായി ബന്ധപ്പെട്ടവയാണ്‌. 


വിഷു ഫലം 


വിഷു പുതുവര്‍ഷാരംഭമാണല്ലോ. വരും വര്‍ഷത്തില്‍ 
സംഭവിക്കാനുള്ള കാര്യങ്ങള്‍ ജ്യോതിഷം അടിസ്ഥാനമാക്കി ഗണിച്ച്‌ 
വിവരിക്കുന്നതാണ്‌ വിഷു ഫല പ്രവചനം. ഓരോ നക്ഷത്രക്കാരുടെയും 
അടുത്ത ഒരു വര്‍ഷത്തെ ഫലം അറിയാവുന്നതാണ്‌. 


വേലകള്‍ പൂരങ്ങള്‍ 


വിഷുക്കാലം സമൂഹതലത്തിലുള്ള ഉത്സവാഘോഷങ്ങളുടെയും 
കാലമാണ്‌. വിഷുവിന്‌ മുമ്പും ശേഷവുമായി കേരളത്തിലുടനീളം 
ചെറുതും വലുതുമായ നിരവധി വേലകളും പൂരങ്ങളും 
ആഘോഷിക്കപ്പെടുന്നു. അമ്പലങ്ങളും പ്രദേശങ്ങളും 
കേന്ദ്രീകരിച്ചാണ്‌ വേലകളും പൂരങ്ങളും നടത്തപ്പെടുന്നത്‌. 


ചെണ്ടമേളത്തിനും ആനക്കാഴുകള്‍ക്കും വെടിക്കെട്ടിനും പേരുകേട്ട തൃശൂര്‍ 
പൂരത്തിന്‌ പുറമെ ഓരോ ദേശവും തദ്ദേശത്തെ ദേവീദേവന്മാരുടെ 
വേലകളും പൂരങ്ങളും കൊണ്ടാടുന്നു. 


A: 


a 
Br 
* 


. 
Wi 


AW. 
ft A, 


Ns 
2 


, 10% 
[ഥി 


ഥ്‌ 
4 
1 


സംഗീത നൃത്ത പരിപാടികള്‍, ഘോഷയാത്ര, വാദ്യഘോഷങ്ങൾ, 
നെറ്റിപ്പട്ടം കെട്ടിയ ആനകള്‍, രാത്രി നടക്കുന്ന വെടിക്കെട്ട്‌ എന്നിവ 
എല്ലാ വേലകളുടെയും പൂരങ്ങളുടെയും പൊലിമയാണ്‌. ഇത്‌ കൂടാതെ 
പ്രാദേശികമായി നടത്തി വരുന്ന ആചാരങ്ങളും ഉപചാരങ്ങളും 
അതാത്‌ പ്രദേശത്തെ ആഘോഷത്തിന്റെ തനിമയായി കാണാം. 


സമാന ഉത്സവങ്ങള്‍ 


ഏപ്രില്‍ പതിനാല്‌, പതിനഞ്ച്‌ തിയതികളില്‍ പുതുവര്‍ഷം 
ആഘോഷിക്കുന്നത്‌ കേരളത്തില്‍ മാത്രമല്ല എന്നത്‌ ഒരു ശ്രദ്ധേയമായ 
വസ്തുതയാണ്‌. തമിഴ്മാട, ആസാം, പഞ്ചാബ്‌, ബംഗാള്‍, ഒഡീഷ, 
മണിപ്പൂര്‍, ഇങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഈ 
ദിവസങ്ങളില്‍ പുതുവര്‍ഷപ്പിറവി ആഘോഷിക്കുന്നു. എന്നാല്‍ 
കര്‍ണാടക, ആന്ധ്രപ്രദേശ്‌, തെലങ്കാന, മഹാരാഷ്ട്ര എന്നീ 
സംസ്ഥാനങ്ങളില്‍ പുതുവര്‍ഷപ്പിറവി ഏതാനും ആഴുകള്‍ക്ക്‌ മുമ്പ്‌ 
മാത്രമാണ്‌ കഴിഞ്ഞിരിക്കുക. 


ആശംസകള്‍ 


എല്ലാവര്‍ക്കും വിഷു ആശംസകള്‍ 


പുതുവര്‍ഷം സന്തോഷവും സമാധാനവും സ്നേഹവും ഐശ്വര്യവും 
നിറഞ്ഞതാകട്ടെ!!! 


